S 


| Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


O 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


ദ 


GOVERNM 


2 സർക 


NMENT OF 


ാൾ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


8th February 2011 

2011 ഫെബ്രുവരി 8 
| 19th Magha 1932 

1932 മാഘം 19 


നമ്പർ 


Part III 


Stores Purchase 


Department of IndigenousMedicine 


സംക്ഷിപ്ത ദർഘാസ് പരസ്യം 


നമ്പർ എസ്- 2 / 5400 / 2010 /എവിസി. 


2011 ജനുവരി 20 . 


- തിരുവനന്തപുരം ഗവൺമെന്റ് ആയൂർവേദ കോളേജ് ഡിപ്പാർട്ടുമെന്റ് ലൈബ്രറിയിൽ 2011- ൽ ആവശ്യമായ പുസ്തക 
ങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും 

മുദ്രവച്ച് 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - 90,000 . 


നിരതദ്രവ്യം - 900 
ടെ ർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 416. 
ഡ്യൂപ്ലിക്കേറ്റ് - 208. 


- ഓരോ ദർഘാസുകളും ഗവൺമെന്റ് ആയൂർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറി 
ലാക്കി സീൽ ചെയ്ത് തിരുവനന്തപുരം ആയൂർവേദ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തക 
ങ്ങളുടെ ടെ ർ എന്ന ശീർഷകത്തോടുകൂടി 16- 2 -2011 ഉച്ചയ്ക്ക് 3 മണിവരെ സമർപ്പിക്കാവുന്നതാണ്. അന്നുതന്നെ 
ഉച്ചയ്ക്ക് 3.30 മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. ഒരു കാരണവശാലും ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫാറങ്ങളുടെ വില്പന 16- 2- 2011 ഉച്ചയ്ക്ക് 1 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 
ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ 

ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ 100 കൂടുതൽ മണിയോഡർ ആയി അയ്യക്കേ താകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തി 
യിരിക്കുന്ന വില നിരക്കുകൾ 31-3- 2011 വരെ അംഗീകരിക്കുന്നതിൽ മാറ്റം വരുത്തുവാൻ പാടില്ലാത്തതാകുന്നു . 
പൂരിപ്പിച്ച് - ദർഘാസ് - ഫോറത്തിനോടൊപ്പം 

പുസ്തക 
ങ്ങളുടെ മൊത്തം വിലയുടെ - 

1 % 

നിരതദ്രവ്യത്തിന് 
തിരുവനന്തപുരം ആയൂർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് ഡാം 100 - ന്റെ കേരള 
സംസ്ഥാന മുദ്രപത്രത്തിൽ - രേഖപ്പെടുത്തിയ 

എഗ്രിമെന്റും 
ഹാജരാക്കേ താണ്. 

ഏതൊരു ടെ റും 

കാരണം 
കാണിക്കാതെ 

നിരസിക്കാനോ - മാറ്റിവയ്ക്കാനോ 

ഉള്ള 
അധികാരം തിരുവനന്തപുരം ആയൂർവേദ 

കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


ഗവൺമെന്റ് ആയൂർവേദ കോളേജ്, 
തിരുവനന്തപുരം. 


പ്രിൻസിപ്പാൾ. 


SHORT TENDER NOTICES 


(1 ) 


No . S1- 9219 /2010/AVC. 10th January 2011. 
Sealed competitive tenders are invited for the supply of Lab Equipments required to the Roganidana 
Department of Government Ayurveda College, Thiruvananthapuram for the year 2010 - 11 and for the supply upto 
31- 7- 2011. 

Estimate Cost is 70, 000 . 
EMD - 7, 00 . 

Tenders should be superscribed “ Supply of Lab Equipments ” and addressed to the Principal, Government 
Ayurveda College , Thiruvananthapuram . The last date for receipt of tenders will be at 3 p . m . on 16 - 2 -2011. The 
late tenders will not be accepted . The tenders will be opened at 4 . p . m . on 16 -2 -2011 in the presence of such of the 
tenderers or their authorized representatives who may be present at that time. 

Intending tenderers may on application to the Principal, Government Ayurveda College, Thiruvananthapuram 
to obtain tender forms on which tenders should be submitted . Application for the tender form should be 
accompanied 

by cash 

remittance 
416 ( cost of tender form 400 + VAT - 16) which is the price fixed for a form and which is not refundable under 
any circumstances. Tender forms are not transferable . Sale of tender forms will be closed at 1 p . m . on 16-2 -2011 . 
Cheques, Postal Orders etc . will not be accepted towards the cost of forms. Those who wish to purchase tender 
formsby post shall send an additional amount of 50 by money order to cover postal charges. Duplicate tender 
forms if required will be issued at 208 ( cost of tender form 200 + VAT 8 ) per copy. 

Intending tenderers should deposit an amount of 1 % of the total cost quoted rate as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government Ayurveda College, Thiruvananthapuram together with 
an agreement Kerala Stamp Paper worth 

100 . 


of 


The rate quoted shall remain firm for acceptance till 
31-7 -2011. The Principal, Ayurveda College, Thiruvananthapuram will have powers to postpone/cancel the tender. 

-- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിനോടനു ബന്ധിച്ചുള്ള രോഗനിദാന ഡിപ്പാട്ടുമെന്റിലേയ്ക്ക് 2010 
- 11 വർഷത്തിലേക്ക് 31 -7 - 2011 വരെ ചുവടെ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽത്തുക - 70 ,000 . 
നിരതദ്രവ്യം- 700 . 

ഓരോ ദർഘാസുകളും ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി സീൽ 
ചെയ്ത് 
16 - 2 - 2011, 3 മണിവരെ സമർപ്പിക്കാവുന്നതാണ്. അന്നുതന്നെ 4 മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായി 
രിക്കും. യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങ 
ളുടെ വിൽപ്പന 16 - 2 - 2011 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്നതാണ്. ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
ദർഘാസ് 

ഫോറത്തിന്റെ വിലയേക്കാൾ 50 കൂടുതൽ മണി ഓർഡറായി അയയ്ക്കേ താകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരി 
ക്കുന്ന വില നിരക്കുകൾ 31-7 -2011 വരെ മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു. ഒരു ദർഘാസിന്റെ വില 416 ആണ്. ഡ്യൂ 
പ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 208. 
-- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യ 
ത്തിന് തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാറ്റും 
100 - ന്റെ കേരള സംസ്ഥാന മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റും ഹാജരാക്കേ താണ്. 
ഏതൊരു ടെൻഡറും കാരണം കാണിക്കാതെ നിരസിക്കാനോ 
മാറ്റിവയ്ക്കാനോ 

ഉള്ള അധികാരം 

തിരുവനന്തപുരം 
ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


Sl. No . 


Name of Items 


Quantity 


Thermostat controller Temperature 


Incubator : Double walled cabinet, 2 Nos. 
range 5 - 50 degree centigrade with 
stainless steel shelves, with circulatory 
fans and transparent door inside 
size- 150 liter capacity 
Hot air oven : Double walled with 

2 ,, 
thermostat with indicator lamp inside 
chamber with stainless steel dimensions 
300X300X300 
Haemocytometer : RBC , WBC 15 ,, 
Pipettes and bright line counting 
chamber 
Haemoglobinometer ( with square 15 , 
diluting tube ) 
Electric centrifuge machine with 2 ,, 
8 tubes 
Counting chamber cover glass 5 Packets 
ESR stand for six tubes 

4 Nos. 
- Measuringjar glass 10 ml ( Corning 10 ,, 

glass ) 
Urinometer 
Microscopic slide 

5 Packets 
Test tube holder 

10 Nos . 


10 ,, 


| 12 


10 ,, 


Spirit lamp glass 
Pasteur pipette 

| 20 ), 
Capillary tubes for bleeding time 5 Packets 
Test tube 15 X15 mm ( Corning glass) 50 Nos. 


15 


- ( 2 ) 


No. S1 -361/ 2011/ AVC. 18th January 2011 . 
Sealed competitive tenders are invited for the supply of the following items to the Ayurveda College 
Panchakarma Hospital, Poojappura for the year 2010 - 11 and for the supply up to 31 - 7- 2011. Estimate Cost is 
1 , 00 ,000 . EMD 1 ,000 . 

Tenders should be superscribed "Supply of Fibre Droni" addressed to the Principal, Government Ayurveda 
College, Thiruvananthapuram . The last date of the receipt of tenders will be at 3 p.m . on 16 -2 -2011 . The late tenders 
will not be accepted . The tenders will be opened at 
3 .30 p . m . on 16 - 2 - 2011 in the presence of such of the tenderers or their authorized representatives who may be 
present at that time. 

Intending tenderers may on application to the Principal, Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be submitted . Application for the tender form should be accompanied 
| by cash remittance of 416 ( cost of tender form 400 + VAT - 16) which is the price fixed for a form and which is 
not refundable under any circumstances. Tender forms are not transferable . Sale of tender forms will be closed at 1 
p . m . on 16 - 2 - 2011. Cheques, Postal orders etc . will not be accepted towards the cost of forms. Those who wish to 
purchase tender forms by post shall send an additional amount of 50 by money order to cover postal charges . 
Duplicate tender forms, if required will be issued at 208 (cost of tender form 200 + VAT 8 ) per copy . 

Intending tenderers should deposit an amount of 1 % of the total cost quoted rate as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government Ayurveda College , Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth ` 100 . The Principal, Ayurveda College, Thiruvananthapuram will have 
powers to postpone /cancel the tender. 

- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിനോടനു 
ബന്ധിച്ചുള്ള പൂജപ്പുര പഞ്ചകർമ്മ ആശുപത്രിയിൽ 2010 -11 വർഷത്തിലേക്ക് 31- 7- 2011 വരെ ചുവടെ കാണിച്ചി 
രിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അട 
ങ്കൽതുക 1,00,000 , നിരതദ്രവ്യം 1, 000. 

ഓരോദർഘാസുകളും ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി സീൽ 
ചെയ്ത് 16 - 2 -2011 ഉച്ചയ്ക്ക് 3 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അന്നു തന്നെ ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ദർഘാസു 
നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 

യാതൊരു 

കാരണ 
വശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 16 - 2 -2011 

മണിക്ക് അവസാനിക്കുന്നതാണ്. 

- ദർഘാസ് 
ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണി ഓർഡറായി 
അയക്കേ താകുന്നു. ഒരു ദർഘാസിന്റെ 

- വില 

416 

ആണ് 
( 400 + VAT 16). ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 208. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യത്തിന് 
തിരുവനന്തപുരം ആയുർവ്വേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാറ്റും : 100 - ന്റെ കേരള സംസ്ഥാന 
മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗിമെന്റും ഹാജരാക്കേ താണ്. ഏതൊരു ടെൻഡറും കാരണം കാണിക്കാതെ 
നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാ 
യിരിക്കും. 


കൾ 


ഉച്ചയ്ക്ക് 


Name of Item 


Quantity 


Fibre Dhroni with Stand 


(9 ft. length & 3 ft. Width , 
Weight of the dhroni not 
less than 31 Kg. 


3 Nos. 


| (3 ) 


No . S1 - 362 / 2011 / AVC. 20th January 2011 . 
Sealed competitive tenders are invited for the supply of the following items to the Government Ayurveda 
College, Thiruvananthapuram for the year 2010 - 11 and for the supply up to 31-7 - 2011 . Estimate Cost is 65 ,000 . 
EMD 650 . 


Tenders should be superscribed " Supply of Refrigerator" addressed to the Principal, Government Ayurveda 
College, Thiruvananthapuram . The last date of the receipt of tenders will be at 3 p.m . on 19 -2 -2011 . The late tenders 
will not be accepted . The tenders will be opened at 3 .30 p. m . on 19 - 2 -2011 in the presence of such of the tenderers 
or their authorized representatives who may be present at that time. 

Intending tenderers may on application to the Principal, Govt. Ayurveda College, Thiruvananthapuram to 
obtain tender forms on which tenders should be submitted . Application for the tender form should be accompanied 
by cash remittance of 416 (cost of tender form 400 + VAT 16 ) which is the price fixed for a form and which is 
not refundable under any circumstances. Tender forms are not transferable . Sale of tender forms will be closed at 1 
p . m . on 19 - 2 - 2011 . Cheques, Postal orders etc. will not be accepted towards the cost of forms. Those who wish to 
purchase tender forms by post shall send an additional amount of 50 by money order to cover postal charges. 
Duplicate tender forms, if required will be issued at 208 (cost of tender form 
" 200 + VAT " 8 ) per copy. 

Intending tenderers should deposit an amount of 1 % of the total cost quoted rate as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government Ayurveda College, Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth - 100. The Principal, Ayurveda College, Thiruvananthapuram will have 
powers to postpone/cancel the tender . 


- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലേക്ക് 
2010 - 11 വർഷത്തിലേക്ക് 

31 - 7 - 2011 

വരെ ചുവടെ 

കാണിച്ചി 
രിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽത്തുക് 65,000. 
നിരതദ്രവ്യം - 650 . 


കൾ 


ഓരോദർഘാസുകളും ആയുർവ്വേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി സീൽ 
ചെയ്ത്19 -2 -2011 ഉച്ചയ്ക്ക് 3 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അന്നു തന്നെ ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ദർഘാസു 
നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 

യാതൊരു 

കാരണ 
വശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 19 - 2 - 2011 
ഉച്ചയ്ക്ക് 

മണിക്ക് - അവസാനിക്കുന്നതാണ്. 

ദർഘാസ് 
ഫോറങ്ങൾ 

തപാൽ - മാർഗ്ഗം ആവശ്യമുള്ളവർ 

ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ 50 കൂടുതൽ മണിയോർഡറായി അയയ്ക്കേ താകുന്നു . ഒരു ദർഘാസിന്റെ വില 416 
ആണ് 
( 400 + VAT 16). ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 208. 


- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യ 
ത്തിന് തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാം 100 കേരള സംസ്ഥാന 
മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റും ഹാജരാക്കേ താണ്. ഏതൊരു ടെ റും കാരണം കാണിക്കാതെ 


നിരസിക്കാനോ മാറ്റിവയ്ക്കാനോഉള്ള അധികാരം തിരുവനന്തപുരം ആയുർവ്വേദ കോളേജ് പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാ 
യിരിക്കും. 


Sl. No. 


Items 


Quantity 


1 


Refrigerator 220 Ltr . (Non frost) 


3 Nos. 


2 


Refrigerator 280 Ltr. 


, 


1 No. 


Office of the Principal, 
Government Ayurveda College, 
Thiruvananthapuram . 


( Sd .) 
Principal. 


SHORT TENDER NOTICE 


[No. 9/2010 -11] 


No . C1-4242 /2010 . 4th January 2011. 
Sealed tenders are invited for the supply of Models to Swasthavritha Department of Government Ayurveda 
College, Tripunithura . 

Tenders should be superscribed tender for the supply of Models to Swasthavritha Department and addressed to 
the Principal,Government Ayurveda College, Tripunithura. 

P .A .C . — 1,20 ,000 . 
Cost of tender form (Non refundable) : 

Original — 416 ( Inclusive of KVAT). 

Duplicate - 208 ( Inclusive of KVAT). 
· 50 will be charged extra towards the postage if the tender form has to be sent by post . 
Date and time for sale of tender form — 15 -1 -2011 to 10 -2- 2011, 2 p . m . 

Last date and time for receipt of tender form — 
16 - 2 - 2011, 2 p . m . 
Date and time for opening 

tenders — 16 - 2 - 2011, 
3 p . m . 

Date upto which the rates to be firm — 31-3 -2011. 

Intending tenderers may on application to the Principal, Government Ayurveda College , Tripunithura obtain 
the requisite tender forms against cash remittance. The tender from is not transferable. Cheques Postage, Stamps 
etc. will not be accepted towards the cost of formsnor will the formsbe sent per V .P .P . 

തൃപ്പൂണിത്തുറ ഗവൺമെന്റ്ആയുർവേദ കോളേജിലെ സ്വസ്തവൃത്ത വകുപ്പിലേക്ക്ആവശ്യമായ മോഡൽ വിതരണം 
ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ സീൽചെയ്ത ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

QGzco oje 1.2 Llallo . 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 

60121008 . 416 . 


Joon - 208. 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ 

ലഭിക്കുന്നതിന് 
ഫോറത്തിന്റെ വിലയ്ക്ക് പുറമെ - 50 കൂടുതൽ അടയ്ക്കേ താണ്. ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, പോസ്റ്റേജ് 
സ്റ്റാമ്പുകൾ -- എന്നിവ സ്വീകരിക്കുന്നതല്ല. 

ഫോറം 
വി. പി. പി വഴി അയയ്ക്കുന്നതല്ല . 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന 

തീയതിയും 
സമയവും - 15 - 1-2011 മുതൽ 10 - 2 - 2011, 2 മണി വരെ. 
ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന 

തീയതിയും 
സമയവും - 16 - 2 - 2011, 2 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 16 - 2 -2011, 3 മണി. 

31- 3- 2011 വരെ നിരക്ക് പ്രാബല്യത്തിലിരിക്കേ താണ്. ദർഘാസ് നീട്ടി വയ്ക്കുന്നതിനും യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. സർക്കാർ വകുപ്പുകളിൽ 
നിലവിലുള്ള 

എല്ലാ ദർഘാസ് നിബന്ധനകളും 

- ഈ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവിരങ്ങൾ പ്രവർത്തി സമയങ്ങളിൽ കോളേജ് ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


( Sd .) 


Government Ayurveda College , 
Tripunithura . Principal. 


